Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


വാല തിരുവനന്തപുരംം 8th December 2020 
0 ലിനിയ 
> ചൊവ്വ 1196 വൃശ്ചികം 23 നബ 
23rd Vrischikam 1196 48 
Vol. IX Thiruvananthapuram, നിനി No. 
1942 അഗ്രഹായനം 17 
Tuesday 


17th Agrahayana 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8461 





പരേതന്‍ സന്താനരഹിതനും മാതാപിതാക്കള്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളയാളൂമാണ്‌. മുകളില്‍ പേര്‍ ചേര്‍ത്തിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അവകാശി എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ഈ പരസ്യം കേരള ഗസ്റ്റില്‍ പരസ്പ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കോന്നി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങള്‍ പരിഗണി 


ക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
കോന്നി. തഹശീൽദാർ. 


ALAPPUZHA DISTRICT 
Karthikappally Taluk 
പരസ്യം 
(1) 


MAUS aG)3-6905/2020. 2020 സെപ്റ്റംബര്‍ 14. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ ചേപ്പാട്‌ വില്ലേജില്‍ 
മൂട്ടംമുറിയില്‍, പാരൂര്‍ത്തറയില്‍ വീട്ടില്‍ മോഹനന്‍ 
ടിയാന്റെ ഭാര്യ സുധ, എ. മരണപ്പെട്ടു പോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണ 
മെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ചേപ്പാട്‌ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ സുധ, എ. 1-6-2020-ല്‍ 
മരണപ്പെട്ടു പോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമ 
്രകാരം പരേതയ്ക്ക്‌ താഴെപ്പറയുന്നവരാണ്‌ അവകാശി 


കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മോഹനന്‍ ഭര്‍ത്താവ്‌ 61 
2 ആതിര, എസ്‌. മകള്‍ 29 
3 കണ്ഠന്‍ മകന്‍ 26 
em 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതയായ സുധ, എ.-യുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 3 പേര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


Gaz. No. 48/2020/DTP (CLR). 


59 


(2) 


നമ്പര്‍ എദ3-7104//2020. 2020 സെപ്റ്റംബര്‍ 14. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കായംകുളം വില്ലേജില്‍ 
ചേരാവള്ളി മുറിയില്‍ അവളാട്ടു കിഴക്കതില്‍ വീട്ടില്‍ 
കൊച്ചുനാണി ടിയാളുടെ ഭര്‍ത്താവ്‌ കെ. ഗംഗാധരന്‍ മരണ 
പ്പെട്ടുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ കായംകുളം വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതില്‍ 
ടിയില്‍ കെ. ഗംഗാധരന്‍ 5-2-2020-ല്‍ മരണപ്പെട്ടു പോയെന്നും 
ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമ്രപകാരം പരേതന്‍ താഴെപ്പറ 
യൂന്നവരാണ്‌ അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കൊച്ചുനാണി ഭാര്യ 77 

2 പത്മിനി മകള്‍ 58 

3 വിലാസിനി [ഴി 55 

4 സുരേഷ്‌ മകന്‍ 49 

5 T0}@d0%4 » 

6 ചിര്രലേഖ മകള്‍ 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതനായ കെ. ഗംഗാധരന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 6 പേര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ3-6356/2020. 2020 സെപ്റ്റംബര്‍ 14. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കണ്ടല്ലൂര്‍ വില്ലേജില്‍ 
ടി തെക്ക്‌ മുറിയില്‍ മനയ്ക്കല്‍ വീട്ടില്‍ രമ്യാരാജ്‌, ആര്‍. ടിയാ 
ളുടെ ഭര്‍ത്താവ്‌ ജീമോന്‍ സുഗതന്‍ മരണപ്പെട്ടു പോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
കണ്ടല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ ജീമോന്‍ സുഗതന്‍ 
8-6-2020-ല്‍ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ 
നിയമപ്രകാരം പരേതന്‍ താഴെപ്പറയുന്നവരാണ്‌ അവകാശി 
കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രമ്യാരാജ്‌, ആര്‍. ഭാര്യ 33 

2 അഭിഷേക്‌ ആര്‍. ജീമോന്‍ മകന്‍ 8 


3 (BDalo) മാതാവ്‌ 70 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8462 





ആകയാല്‍ ടിയില്‍ പരേതനായ ജീമോന്‍ സുഗതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 3 പേര്‍ മാത്ര 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


MAUS ag)3-5998/2020. 2020 സെപ്റ്റംബര്‍ 15. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ വീയപുരം വില്ലേജില്‍ 
പായിപ്പാട്‌ മുറിയില്‍ പുത്തന്‍കണ്ടത്തില്‍ വീട്ടില്‍ 
കെ. പി. രാജപ്പന്‍ ടിയാന്റെ ഭാര്യ സി. കെ. സരസമ്മ 
മരണപ്പെട്ടു പോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ വീയപുരം വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതില്‍ 
ടിയില്‍ സി. കെ. സരസമ്മ 8-6-2020-ല്‍ മരണപ്പെട്ടുപോയെന്നും 
ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമപ്രകാരം പരേതയ്ക്ക്‌ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കെ. പി. രാജപ്പന്‍ ഭര്‍ത്താവ്‌ 80 

2 വത്സല മകള്‍ 50 

3 ജയച്ച്ന്രന്‍ മകന്‍ 47 

4 അശ്വതി പരേതനായ മകന്‍ 14 

പ്രതാപചന്ദ്രന്റെ 
മകള്‍ 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതയായ സി. കെ. സരനമ്മയുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 4 പേര്‍ മാത്ര 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എദ3-6904/2020. 2020 സെപ്റ്റംബര്‍ 15. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ ഹരിപ്പാട്‌ വില്ലേജില്‍ 
വെട്ടുവേനി മുറിയില്‍ ചിറ്റക്കാട്ടേത്തു കിഴക്കതില്‍ വീട്ടില്‍ 
വിദ്യ ഉണ്ണിക്കൃഷ്ണന്‍ ടിയാളുടെ മാതാപിതാക്കളായ ചേപ്പാട്‌ 
വില്ലേജില്‍ ഏവൂര്‍ വടക്ക്‌ മുറിയില്‍ എടക്കാട്ട്‌ വീട്ടില്‍ ലത, 
ഉണ്ണിക്കൃഷ്ണന്‍ നായര്‍ എന്നിവരും സഹോദരി ദിവൃയും 
14-5- 1996-൫8 ഉണ്ടായ ചേപ്പാട്‌ ട്രെയിനപകടത്തില്‍ മരണ 
പ്പെട്ടു പോയെന്നും ആക്സിഡന്റ്‌ ക്ലെയിം ലഭിക്കുന്നതിന്‌ 
ഹാജരാക്കാന്‍ ഒരു അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കണമെന്നും 
കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ചേപ്പാട്‌ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ ഉണ്ണിക്കൃഷ്ണന്‍ നായര്‍, 
ലത, ദിവ്യ എന്നിവര്‍ 14-5-1996-ല്‍ മരണപ്പെട്ടു പോയെന്നും 
ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമപ്രകാരം പരേതര്‍ക്ക്‌ താഴെ 
പറയുന്നവരാണ്‌ അവകാശിയായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


60 


പേര്‍ പരേതരുമായുള്ള വയസ്‌ 


ബന്ധം 


വിദ്യ ഉണ്ണിക്കൃഷ്ണന്‍ ലത, ഉണ്ണികൃഷ്ണന്‍ 27 
നായര്‍ എന്നിവരുടെ 
മകളും ദിവ്യയുടെ 


സഹോദരിയും 
പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതരായ ഉണ്ണിക്കൃഷ്ണന്‍ നായര്‍, 
ലത, ദിവ്യ എന്നിവരുടെ നിയമാനുസൃത അവകാശി 
മേല്‍പ്പറഞ്ഞ വിദ്യ ഉണ്ണിക്കൃഷ്ണന്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ .്രസിദ്ധപ്പെ ടുത്തി 30 ദിവസത്തിനകം 
കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണി 


ക്കുന്നതല്ല. 
(൫) 


നമ്പര്‍ എ3-7186/2020. 2020 സെപ്റ്റംബര്‍ 15. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ മുതുകുളം വില്ലേജില്‍ 
ടി വടക്ക്‌ മുറിയില്‍ ചക്കിലില്‍ വീട്ടില്‍ ആര്‍. സുധാമ്മ 
ടിയാളുടെ ഭര്‍ത്താവ്‌ വി. കെ. രാജപ്പന്‍ മരണപ്പെട്ടുപോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
മുതുകുളം വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ വി. കെ. രാജപ്പന്‍ 
16-6-2020-ല്‍ മരണപ്പെട്ടു പോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാ 
വകാശ നിയമപ്രകാരം പരേതന്‍ താഴെപ്പറയുന്നവരാണ്‌ 


അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആര്‍. സുധാമ്മ ൫ ആര്‍. സുധ ഭാര്യ 76 
2 സൂജില, എസ്‌. മകള്‍ 49 
3 സൂജിത്ത്‌, ആര്‍. മകന്‍ 50 


4 രജിത്ത്‌, ആര്‍. 46 


മമ 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതനായ വി. കെ. രാജപ്പന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 4 പേര്‍ മാത്രമാ 
ണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്ൃം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8463 





(7) 


നമ്പര്‍ എ3-6268/2020. 2020 സെപ്റ്റംബര്‍ 9. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കുമാരപുരം വില്ലേജില്‍ 
പൊത്തപ്പള്ളി (4) മുറിയില്‍ നാരകത്തറ വീട്ടില്‍ 
പി. രാജമ്മ ടിയാളുടെ ഭര്‍ത്താവ്‌ ജി. കെ. ച്രന്ദശേഖരന്‍ 
നായര്‍ മരണപ്പെട്ടു പോയെന്നും പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതിന്‌ വാട്ടര്‍ അതോറിറ്റിയില്‍ ഹാജരാക്കുന്നതിനും മറ്റ്‌ 
വിവിധ ആവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
കുമാരപുരം വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ ജി. കെ. ച്നദ്രശേഖരന്‍ 
നായര്‍ 7-9-2019-ല്‍ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാ 
വകാശ നിയമപ്രകാരം പരേതന്‍ താഴെപ്പറയുന്നവരാണ്‌ 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പി. രാജമ്മ ഭാര്യ 68 
2 ഗോപകുമാര്‍, സി. മകന്‍ 46 
3 സേതു ലക്ഷ്മി മകള്‍ 44 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതനായ ജി. കെ. ച്രന്ദ്രശേഖരന്‍ 
നായരുടെ നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 3 പേര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എ3-6450/2020. 2020 സെപ്റ്റംബര്‍ 9. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കായംകുളം വില്ലേജില്‍ 
ചിറക്കടവം മുറിയില്‍ ചേക്കോട്ട്‌ മഠം വീട്ടില്‍ ശോഭ ടിയാളൂുടെ 
ഭര്‍ത്താവ്‌ കെ. ശശീന്ദ്രന്‍ പിള്ള മരണപ്പെട്ടുപോയെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണ 
മെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കായംകുളം 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ കെ. ശശീന്ദ്രന്‍ പിള്ള 
14-8-1995-ല്‍ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ 
നിയമ്രപകാരം പരേതന്‍ താഴെപ്പറയുന്നവരാണ്‌ അവകാശി 
കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശോഭ ഭാര്യ 52 
2 മഹേഷ്കുമാര്‍ മകന്‍ 34 
3 ഹരീഷ്കുമാര്‍ > 31 


4 ഗിരീഷ്‌കുമാര്‍ 28 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


61 


ആകയാല്‍ ടിയില്‍ പരേതനായ കെ. ശശ്ീന്ദ്രന്‍പിള്ളയുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 4 പേര്‍ മാത്ര 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ 
ഈ പരസ്ൃം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എ3-7050//2020. 2020 സെപ്റ്റംബര്‍ 9. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ ഹരിപ്പാട്‌ വില്ലേജില്‍ 
തുലാംപറമ്പ്‌ വടക്കുമുറിയില്‍ നല്ലമുറിയില്‍ വീട്ടില്‍ മായാദേവി, എ. 
ടിയാളുടെ ഭര്‍ത്താവ്‌ കൃഷ്ണകുമാര്‍, സി. ജി. മരണപ്പെട്ടു 
പോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടി 
ഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ ഹരിപ്പാട്‌ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതില്‍ ടിയില്‍ 
കൃഷ്ണകുമാര്‍, സി. ജി. 28-6-2020-ല്‍ മരണപ്പെട്ടുപോയെന്നും 
ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമപ്രകാരം പരേതന്‍ താഴെപ്പറ 
യൂന്നവരാണ്‌ അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസമ്മ, എല്‍. മാതാവ്‌ 78 
2 മായാദേവി, എ. ഭാര്യ 36 
3 ഗോപീകൃഷ്ണന്‍, കെ. മകന്‍ 14 
4 ആദ്യലക്ഷ്മി, എം. മകള്‍ 1 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതനായ കൃഷ്ണകുമാര്‍, സി. ജി.-യുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 4 പേര്‍ മാത 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്ൃം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എ3-5519/2020. 2020 സെപ്റ്റംബര്‍ 9. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കണ്ടല്ലൂര്‍ വില്ലേജില്‍ 
പുതിയവിള മുറിയില്‍ പട്ടോളി വീട്ടില്‍ മിനി ഗോപാലകൃഷ്ണന്‍ 
ടിയാളുടെ ഭര്‍ത്താവ്‌ എം. ഉണ്ണിക്കൃഷ്ണപിള്ള മരണ 
പ്പെട്ടുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ കണ്ടല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതില്‍ ടിയില്‍ 
എം. ഉണ്ണിക്കൃഷ്ണപിള്ള 10-4-2020-ല്‍ മരണപ്പെട്ടു പോയെന്നും 
ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമപ്രകാരം പരേതന്‍ താഴെപ്പറ 
യൂന്നവരാണ്‌ അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8464 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മിനി ഗോപാലകൃഷ്ണന്‍ ഭാര്യ 56 
2 മീരാപിള്ള മകള്‍ 32 
3 മുകൂന്ദ്‌ യു. പിള്ള മകന്‍ 30 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പര്തേനായ എം. ഉണ്ണിക്കൃഷ്ണപിള്ളയുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 3 പേര്‍ മാത്ര 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ എ3-6397/2020. 2020 സെപ്റ്റംബര്‍ 9. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ പത്തിയൂര്‍ വില്ലേജില്‍ 
പത്തിയൂര്‍ക്കാല മുറിയില്‍ ഗോകുലം വീട്ടില്‍ സുഷമ ടിയാളുടെ 
ഭര്‍ത്താവ്‌ രാധാകൃഷ്ണന്‍, എന്‍. മരണപ്പെട്ടു പോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
പത്തിയൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ രാധാകൃഷ്ണന്‍, എന്‍. 
17-2-2020-ല്‍ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ 
നിയമപ്രകാരം പരേതന്‍ താഴെപ്പറയുന്നവരാണ്‌ അവകാശി 


കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സൂഷമ ഭാര്യ 56 
2 വിഷ്ണു രാധാകൃഷ്ണന്‍ മകന്‍ 31 
3 വീണ രാധാകൃഷ്ണന്‍ മകള്‍ 27 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതനായ രാധാകൃഷ്ണന്‍, എന്‍.-ന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 3 പേര്‍ മാത്ര 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


62 


(12) 


നമ്പര്‍ എ3-6222/2020. 2020 സെപ്റ്റംബര്‍ 4. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ ഹരിപ്പാട്‌ വില്ലേജില്‍ 
പിലാപ്പുഴ മുറിയില്‍ കളിയ്ക്കല്‍ കിഴക്കതില്‍ വീട്ടില്‍ ജയശ്രീ, ജി. 
ടിയാളുടെ ഭര്‍ത്താവ്‌ കെ. പി. ജയരാജ്‌ മരണപ്പെട്ടുപോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
ഹരിപ്പാട്‌ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയില്‍ കെ. പി. ജയരാജ്‌ 
11-1-2020-ല്‍ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ 
നിയമപ്രകാരം പരേതന്‍ താഴെപ്പറയുന്നവരാണ്‌ അവകാശി 
കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. സൂഭ്രദാമ്മ മാതാവ്‌ 85 
2 ജയശ്രീ, ജി. ഭാര്യ 55 
3 സായി നിരഞ്ജന മകള്‍ 32 


4 സായി അഞ്ജന 24 


2 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ ടിയില്‍ പരേതനായ കെ. പി. ജയരാജിന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 4 പേര്‍ മാത്ര 
മാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എ3-6693//2020. 2020 സെപ്റ്റംബര്‍ 4. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കരുവാറ്റ വില്ലേജില്‍ 
ടി മുറിയില്‍ പുത്തന്‍പുരയ്ക്കല്‍ വിട്ടില്‍ 
പ്രസന്നകുമാര ക്കൈമള്‍ ടിയാന്റെ മാതാവ്‌ പാറുക്കുട്ടിക്കുഞ്ഞമ്മ 


വടക്ക്‌ 


മരണപ്പെട്ടു പോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ കരുവാറ്റ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതില്‍ ടിയില്‍ 
പാറുക്കുട്ടിക്കുഞ്ഞമ്മ 15-8-2019-ല്‍ മരണപ്പെട്ടു പോയെന്നും 
ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമപ്രകാരം പരേതയ്ക്ക്‌ 
താഴെപ്പറയുന്നയാളാണ്‌ അവകാശിയായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട്‌. 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
എസ്‌. പ്രസന്നകുമാരക്കൈമള്‍ മകന്‍ 64 


പരേതയുടെ മാതാപിതാക്കളും ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ല. 


8th Dec. 2020] 





ആകയാല്‍ ടിയില്‍ പരേതയായ പാറുക്കുട്ടിക്കുഞ്ഞമ്മയുടെ 
നിയമാനുസൃത അവകാശി മകന്‍ എസ്‌. പ്രസന്നകുമാരക്കൈമള്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, പ്പ) 
കാര്‍ത്തികപ്പള്ളി. തഹശീൽദാർ. 


Ambalapuzha Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ എ4-8048/2020. 2020 സെപ്റ്റംബര്‍ 3. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
തൈപ്പറമ്പില്‍ വീട്ടില്‍ മറിയാമ്മ വര്‍ഗ്ഗീസ്‌ എന്നവര്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
റ്റി. പി. പൊന്നപ്പന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
9-2-2019-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാ 
വകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 Ql. പി. പൊന്നപ്പന്‍ ഭര്‍ത്താവ്‌ 69 
2 ജിനോ വര്‍ഗീസ്‌, മകന്‍ 35 
3 ജാനുസ്‌ വര്‍ഗീസ്‌ മകള്‍ 33 
4 ജിന്‍സ്‌ വര്‍ഗീസ്‌ മകന്‍ 29 
മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാവ 


കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്ന 
തിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


MAUS ag)4-8069/2020. 2020 സെപ്റ്റംബര്‍ 3. 


അമ്പലപ്പുഴ താലൂക്കില്‍ കോമളപുരം വില്ലേജില്‍ ചിറയില്‍ 
വീട്ടില്‍ പരമേശ്വരന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശുൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ പ്രസന്ന സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 31-7-2019-ാം തീയതി മരിച്ചു പോയെന്നും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


Gaz. No. 48/2020/DTP (CLR). 


COMMISSIONERATE OF LAND REVENUE 8465 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രസന്ന ഭാര്യ 67 
2 ഉല്ലാസ്‌ കുമാര്‍, പി. മകന്‍ 47 


3 ഉദയപ്പന്‍, പി. 45 


മമ 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്ന 
തിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ4-7956 /2020. 2020 ആഗസ്റ്റ്‌ 27. 


അമ്പലപ്പുഴ താലൂക്കില്‍ കോമളപുരം വില്ലേജില്‍ 
കണ്ടനാട്ടുവെളിയില്‍ വീട്ടില്‍ മഹിളാമണി എന്നവര്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്ൃത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുബപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകള്‍ 
മഞ്ജു, എം. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
19-6-2019-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാ 
വകാശിയായി താഴെ പറയുന്ന ഒരാളാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മഞ്ജു, എം. മകള്‍ 34 
മേല്‍ പറഞ്ഞിട്ടുള്ള വരാണ്‌ പരേതയുടെ അനന്തരാവ 


കാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്ന 
തിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളള പക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ4-8011/2020. 2020 ആഗസ്റ്റ്‌ 27. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
പൂണിയില്‍ വീട്ടില്‍ പി. റ്റി. കുര്യന്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്ൃത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
തോമസ്‌ കുരൃന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
24-7-2014-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പെണ്ണമ്മ കുര്യന്‍ ഭാര്യ 69 

2 തോമസ്‌ കുര്യന്‍ മകന്‍ 41 


3 യോശുവ കൂരൃന്‍ 36 


മമ 


